Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). Mmuố 
KL / TV (N )/12 /12-14 


COVERNY 


.. 


. 94 


* 
* 
* 


2 nudo 


op . 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 


THIRUVANANTHAPURAM , TUESDAY 


No . \ 


Vol. I 

beijo 1 


2nd October 2012 
2012 66csomo 2 
10th Aswina 1934 
1934 B in W10 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Industries Department 


PROCEEDINGS OF THE GENERAL MANAGER , DISTRICT INDUSTRIES CENTRE, 

THIRUVANANTHAPURAM 
( Present : Shaji Kumar) 


No. CS-5/ 12744/ 2011. 

6th September 2012 . 
Sub : — HLI— Liquidation — M /s. Swaraj Vanitha Industrial Co-operative Society - Appointment of Liquidator 

Orders issued . 
Read : — U .O . Note No . CS . 10/2998 /95 dated 2 -7 - 2012 . 


Vide U . O . Note read above it has been directed to take steps to wind up the affairs of M /s. Swaraj Vanitha 
Industrial Co - operative Society Ltd . No . S . IND ( T ) 545 . For this purpose a Liquidator has to be appointed for the 
liquidation process. Hence this order. 


ORDER 


In the circumstances stated above , I in exercise of powers conferred on me under Section 71 (2 ) of the 
KCS Act 1969 do hereby order the winding up of the affairs of M / s. Swaraj Vanitha Industrial Co- operative Society 
Ltd . No. S . IND ( T) 545 and authorise Sri Sunil Chandran , Senior Co -operative Inspector, Neyyattinkara- II Handloom Circle as 
Liquidator. He will take charge of the assets and records of the society immediately and report the date of taking charge 
of the society and periodical report on the progress of the work will be forwarded promptly . 


(Sd .) 
General Manager. 


6th MARCH 2012] 


INDUSTRIES DEPARTMENT 


- 22 


ക്ലെയിം നോട്ടീസ് 
[Under Rule 69 (2 ) of the Kerala Co -operative 

- Societies Act & Rule 1961 ] 


- ടി ഉത്തരവ് പ്രകാരം സംഘ ത്തിന്റെ ഇട പാ ടു കൾ 
അവസാനിപ്പിച്ച് സംഘം നിർത്തൽ ചെയ്യാൻ പോകുന്നതിനാൽ 
ടി സംഘത്തിൽനിന്ന് വല്ല മുതലും കിട്ടാൻ അവകാശപ്പെട്ടവർ 
ആ വക അവകാശങ്ങളെപറ്റി രേഖാമൂലം ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 2 മാസത്തിനകം ലിക്വിഡേറ്ററെ 


നമ്പർ സി.എസ്. 5/ 5382 /2012. 


2012 ജൂ 


ലൈ 2 . 


ബോധിപ്പിക്കേണ്ടതാണെന്ന് ഇതിനാൽ ഏവരേയും അറിയിച്ചു . 


കൊള്ളുന്നു . 


കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ അഴിയൂർ 
പഞ്ചായത്തിൽ ക്ലിപ്ത ബാദ്ധ്യതയോടുകൂടി 1969 - ലെ കേരള 
സഹകരണ സംഘം ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത അഴിയൂർ 
കയർ വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 376 - ന്റെ 
(പവർത്തനം അവസാനിപ്പിക്കുകയും 2 - 1 - 2012 - ലെ കയർ 
വിക സന ഡ യ റ ക് ടർ, തിരു വ ന ന്ത പുരം അ വർകളുടെ 
സി .എസ്. 3 / 25/ 10 -ാം നമ്പർ ഉത്തരവ് അനുസരിച്ച് എന്നെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


കോഴിക്കോട്. 


